© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


ക്ക 


സ് 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


r " } 17 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


27th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


3283 


( 63 ) 


( 65 ) 


നമ്പർ ജി2-14646 2021 . 


2021 ഏപ്രിൽ 23 . 


നമ്പർ ജി2-5758 2020 . 


2021 മാർച്ച് 10 . 


തിരുവനന്തപുരം താലൂക്കിൽ ശാസ്തമംഗലം വില്ലേജിൽ 
ശീധരമന്ദിരം , റ്റി . സി . 17/1159 , ശാസ്താനഗർ , പാങ്ങോട് , 
തിരുമല പി . ഒ . , തിരു വ ന ന്ത പുരം എന്ന വിലാസത്തിൽ 
ശീല ത , എം . എസ് . എന്നവർ 7-2-2021 -ാം തീയതി 
മരണപ്പെട്ട തായും നിയ മാ നു സ ത മായ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് അജിത്ത് , ബി . എസ് . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ശാസ്തമംഗലം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


തിരുവനന്തപുരം താലൂക്കിൽ കവടിയാർ വില്ലേജിൽ 
റ്റി . സി . 4/138 , കൊളഞ്ഞികൊമ്പിൽ ഹൗസ് , ഇൻഫന്റ് ജീസസ്സ് 
സ് കൂൾ ലയിൻ , ക വ ടി യാർ 

എന്ന 

വിലാ സ ത്തിൽ 
തോമസ് കൊളഞ്ഞിക്കൊമ്പിൽ തോമസ് എന്നയാൾ 3-11-2018 -ാം 
തീയതി മരണപ്പെട്ടതായും നിയമാനുസൃതമായ ആവശ്യങ്ങൾക്ക് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ സൂസൻ തോമസ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
കവടിയാർ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തി 
യതിൽ പരേ തന്റെ അ വ കാശികളായി താഴെ പറ യു ന്ന 
4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ഭർത്താവ് 


55 


1 


ഭാര്യ 


67 


അജിത്ത് , ബി . എസ് . , 

റ്റി , സി , 17/1159 , 
ശാസ്താനഗർ , 
പാങ്ങോട് , തിരുമല 


സൂസൻ തോമസ് , 

റ്റി . സി . 41 138 , 
കൊളഞ്ഞിക്കൊമ്പിൽ ഹൗസ് , 
ഇൻഫന്റ് ജീസസ് സ്കൂൾ 
ലെയിൻ , കവടിയാർ . 


2 


വൈഷ്ണവി , എ . എസ് . 


മകൾ 


21 


2 


റോഷൻ തോമസ് 


മകൻ 


44 


3 


അർജുൻ , എ . എസ് . 


മകൻ 


23 


3 


രോഹിത് തോമസ് 


44 


4 


റോണി തോമസ് 


39 


>> 


മേൽ പരാ മർശിച്ചിട്ടു ള്ള വ രാ ണ് പര തന്റെ 
അനന്തരാവകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അനന്ത രാവ കാശ 


മ ൽ 

പ രാ മർശിച്ചിട്ടു ള്ള വ രാണ് പരേ തന്റെ 
അ ന ന്തരാ വ കാ ശി ക ളെ ന്നു ള്ള തിന് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപ 
മുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പര സ്യ പ്പെ ടു ത്തി 

ദിവ സ ത്തി നക രേഖാ മൂലം 
തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി കഴിഞ്ഞാ തപാൽ 

മാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


30 


( 64 ) 


നമ്പർ ജി3-9030 2021 . 


2021 ഫെബ്രുവരി 5 . 


താലൂക്കാഫീസ് 
തിരുവനന്തപുരം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


അവ കാശ 


Nedumangad Taluk 


തിരുവനന്ത പുരം താലൂക്കിൽ മുട്ട ത്തറ വില്ലേജിൽ 
വി . വിജയകുമാർ , റ്റി . സി . 42/1046 ( 1 ) , വിജയാലയം , മുട്ടത്തറ , 
വള്ളക്കടവ് പി . ഒ . എന്നയാൾ 7-11-2020 -ാം തീയതി മരണ 
പ്പെ ട്ട തായും ബാങ്ക് , മറ്റാ വ ശ്യ ങ്ങ ൾ ക്കായി 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടുകൊണ്ട് പരേ തന്റെ ഭാര്യ 
എസ് . രമാ ദേവി സമർപ്പിച്ച അപേ ക്ഷയിന്മേൽ മുട്ട അറ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേ തന്റെ അ വ കാ ശി യാ യി 

പ റ യു ന്ന 
ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പരസ്യം 


( 1 ) 


താഴ 


നമ്പർ ബി6-14090 2020 . 


2020 ഡിസംബർ 31 . 


പേര് 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


എസ് . രമാദേവി 


ഭാര്യ 


54 


മേൽ പരാ മർശിച്ചിട്ടു ള്ള വ രാ ണ് പരേ തന്റെ 
അനന്തരാവകാശിയെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നെടു മ ങ്ങാട് താലൂക്കിൽ നെടു മ ങ്ങാട് വില്ലേജിൽ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ഭുവനചന്ദ്രൻ നായർ 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് ഭൂമി സംബന്ധമായ 
ആ വ ശ്യ ത്തിനും മറ്റെ ല്ലാ വിധ ആ വ ശ്യ ങ്ങൾക്കു മാ യി 
അവകാശ സർട്ടിഫിക്കറ്റിനായി ഇരിഞ്ചയം പി . ഒ . , വേങ്കവിള , 
തുഷാരത്തിൽ ശ്രീകല ബോധിപ്പിച്ച അപേക്ഷ നെടുമങ്ങാട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
26-2 -2020 - ൽ മരണപ്പെട്ട തായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


47 


3284 


KERALA GAZETTE 


[ PART III 


ക്രമ 


പേര് 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


നമ്പർ 


ബന്ധം 


1 


ശീകല 


ഭർത്താവ് 


66 


ഭദൻ , വി . 


ഭാര്യ 


52 


2 


മകൾ 


35 


മാളുരാജ് കൃഷ്ണ 


2 


അഖിൽ 


മകൻ 


26 


3 


മകൻ 


ഷിബു , ബി . 


31 


3 


അനഘ 


മകൾ 


23 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 2 ) 


നമ്പർ ബി6-142312020 . 


2020 ഡിസംബർ 31 . 


നമ്പർ ബി6-14229 2020 . 


2020 ഡിസംബർ 31 . 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനദാസ് എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് ബാങ്ക് സംബന്ധമായും മറ്റെല്ലാവിധ 
ആ വ ശ്യ ങ്ങൾക്കു മാ യി അവകാശ സർട്ടിഫിക്കറ്റിനായി 
ആലിയാട് പി . ഒ . , പാറയ്ക്കൽ , മോഹന ഭവനിൽ , വിജിലി , ഒ . 
ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട് വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-7-2000 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ 
താമ സിച്ചുവരവെ അന്തരിച്ചുപോയ മോഹൻദാസ് , എം . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് പൻ ഷൻ 
സംബന്ധവും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുംവേണ്ടി അവകാശ 
സർട്ടിഫിക്കറ്റിനായി ആ ലി യാട് പി . ഒ . , പുതു വൽ വിള 
പുത്തൻ വീട്ടിൽ , തങ്ക മ ണി , കെ , ബോധിപ്പിച്ച അപേക്ഷ 
കോലിയക്കോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 12-8-2020 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


നമ്പർ 


ബന്ധം 


1 


തങ്കമണി , കെ . 


ഭാര്യ 


56 


1 


ഓമന , റ്റി . 


ഭാര്യ 


65 


2 


ശങ്കർദാസ് , എം . റ്റി . 


മകൻ 


25 


2 


ഷെർളി 


മകൾ 


37 


3 


ശരണ്യദാസ് , എം . റ്റി . 


മകൾ 


22 


3 


വിജിലി , ഒ . 


34 


99 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 3 ) 


നമ്പർ ബി6-14230 2020 . 


2020 ഡിസംബർ 31 . 


നമ്പർ ബി6-14227 / 2020 . 


2020 ഡിസംബർ 31 . 


ഒ . 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫിൻ മഗ്ദലിൻ പെരേര 
എന്നവരുടെ അനന്തരാവകാശികൾക്ക് വസ്തു സംബ ന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
ശാന്തി ഗിരി പി . ഒ . , ആന ന്ദ പുരം , കരുണ ദീപ ത്തിൽ 
ഭദൻ , വി . ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട് വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 4-8-2020 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ 
താ മ സിച്ചു വ ര വെ അന്ത രിച്ചു പോയ അച്ചു തൻ , സി . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് 

ക്ഷേമ നിധി 
ബാർ ഡിൽ ഹാജ രാ ക്കു ന്ന തിനും 

മറ്റെ ല്ലാ വിധ 
ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റിനായി 
പിരപ്പൻകോട് പി . മീനാ റ , വിള യിൽ വീട്ടിൽ 
ജലജാംബിക , എസ് , ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോ ധിച്ച തിൽ 
ടിയാൻ 19 - 10 – 2020 - ൽ 

മ ര ണ പ്പെ ട്ട തായും പരേതന്റെ 
അനന്തരാവകാശികളായി 

പറ യു ന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


താഴ 


48 


27th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3285 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ജലജാംബിക , എസ് . 


ഭാര്യ 


52 


സലീം മൻസിലിൽ , സലീം , എസ് . എച്ച് . ബോധിപ്പിച്ച 
അപേക്ഷ പുല്ലമ്പാറ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 13-11-2007 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


2 


അശ്വതി , ജെ . 


മകൾ 


28 


3 


അഭിലാഷ് , എ . 


മകൻ 


24 


ക്രമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബം 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


1 


സലീം 


മകൻ 


56 


2 


ഷാഫി 


51 


3 


ഷീബ 


മകൾ 


48 


4 


ഷാജഹാൻ 


മകൻ 


43 


( 6 ) 


5 


ഫെമിന 


പരേതനായ മകൻ 


നമ്പർ ബി6-13851 2020 . 


2020 ഡിസംബർ 31 . 


നജുമുദീന്റെ 


മകൾ 


31 


6 


ഷിബന നസീർ പരേതനായ മകൻ 

നസീറിന്റെ 
ഷഹിന നസീർ 


മകൾ 


26 


7 


21 


അവ കാശ 


മ ല്ലാ വിധ 


നെടു മ ങ്ങാട് താലൂക്കിൽ നെടു മ ങ്ങാട് വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീധരകുറുപ്പ് എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് ഭൂമി സംബന്ധമായ ആവശ്യത്തിനും 

ആ വ ശ്യ ങ്ങ ൾ ക്കു മാ യി 
സർട്ടിഫിക്കറ്റിനായി വേട രു കോണം , കിഴ ക്കും ക്ര 
പുത്തൻവീട്ടിൽ സാവിത്രി ബോധിപ്പിച്ച അപേക്ഷ നെടുമങ്ങാട് , 
പാലോട് , പനവൂർ , വെമ്പായം വില്ലേജാഫീസർമാർ മുഖാന്തിരം 

വിചാ രണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 4-11-2005 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അവ ക  ാ ശ 


( 8 ) 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ ബി6-13599 / 2020 ( 1 ) . 


2020 ഡിസംബർ 26 . 


നമ്പർ 


ബം 


1 


സാവിത്രി 


മകൾ 


67 


2 


കരുണാകരപിള്ള 


മകൻ 


65 


3 


സുഭദ്രാമ്മ 


മകൾ 


62 


4 


രവീന്ദ്രൻ 


മകൻ 


60 


നടു മ ങ്ങാട് 

താ ലൂ ക്കിൽ പൂ ല്ല മ്പാറ വില്ലേജിൽ 
താമ സിച്ചു വര വെ അ ന്ത രിച്ചു പോയ ഷാഹുൽ ഹമീദ് 
എന്ന യാ ളു ടെ അനന്തരാവകാശികൾക്ക് വിവിധ 
ആവ ശ്യ ങ്ങ ൾക്കു വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റിനായി 
തേമ്പാംമൂട് , മുക്കാല , സലീം മൻസിലിൽ , സലീം , എസ് . എച്ച് . 
ബോധിപ്പിച്ച അപേക്ഷ പുല്ല മ്പാറ , ആറ്റിപ് വില്ലേ ജ് 
ആഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
28 -9 -2020 - ൽ മരണപ്പെട്ട തായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


5 


രാധമ്മ 


പരേതനായ മകൻ 


ഗോപിനാഥന്റെ 


ഭാര്യ 


62 


6 


ലതകുമാരി 


മകൾ 


41 


7 


39 


ഉഷകുമാരി 
ശോഭകുമാരി 


8 


പരേതനായ മകൻ 


ബാലന്റെ 


ഭാര്യ 


47 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


9 


നന്ദുകുമാർ 


മകൻ 


24 


10 


നീതു 


മകൾ 


20 


1 


സലീം 


മകൻ 


56 


2 


ഷാഫി 


9 9 


51 


3 


ഷീബ 


മകൾ 


48 


4 


ഷാജഹാൻ 


മകൻ 


43 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


5 


ഷിബന നസീർ പരേതനായ മകൻ 


നസീറിന്റെ 


മകൾ 


26 


6 


ഷഹിന നസീർ 


21 


നമ്പർ ബി6-13599 2020 ( 2 ) . 


2020 ഡിസംബർ 26 . 


നെടു മ ങ്ങാട് താലൂക്കിൽ പുല്ലമ്പാറ വില്ലേജിൽ 
താമ സിച്ചു വര വെ അന്ത രിച്ചു പോയ മറിയംബീവി യുടെ 
അനന്തരാവകാശികൾക്ക് വിവിധ ആവ ശ്യ ങ്ങ ൾക്കുവേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റിനായി തേമ്പാം മൂട് , മുക്കാല , 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


Gaz , No. 17 / 2021 / DTP ( CLR ) . 


49 


3286 


KERALA GAZETTE 


[ PART III 


( 11 ) 


നമ്പർ ബി5-1367112020 . 


2020 ഡിസംബർ 29 . 


നമ്പർ ബി5-13586 2020 . 


2020 ഡിസംബർ 29 . 


നെടുമങ്ങാട് താലൂക്കിൽ ഉഴ മ ല യൽ വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബിജിത്ത് ലാൽ . എ . ജെ . 
എന്നയാളുടെ അനന്തരാവകാശിക്ക് 

വിവിധ 
ആവ ശ്യ ങ്ങ ൾ ക്കു വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റിനായി 
കുഴി വിള ശീഭ വ നിൽ ജ്യോതി , കെ . കെ . ബോധിപ്പിച്ച 
അപേക്ഷ ഊഴ മ ല യ് ക്കൽ വില്ലേ ജാഫീ സർ മുഖാ ന്തിരം 

വിചാ രണ നടത്തി വന്ന റിപ്പോർട്ടും മ രണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-2-2017 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശിയായി താഴെ 
പറയുന്നയാൾ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടു മ ങ്ങാട് താലൂക്കിൽ തൊളിക്കോട് വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഓമന അമ്മ എന്നവരുടെ 
അനന്തരാവകാശികൾക്ക് വിവിധ ആവ ശ്യ ങ്ങൾക്കു വേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റിനായി പനയ്ക്കോട് , കുന്നു പുറത്തു 
വീട്ടിൽ പുഷ്പലത , ഒ , ബോധിപ്പിച്ച അപേക്ഷ തൊളിക്കോട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 
26-10-2020 - ൽ മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


അവ കാ ശ 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


ബസം 


1 


ഭാസ്കര പിള്ള 


ഭർത്താവ് 


86 


അനിൽ കുമാർ 


പിതാവ് 


44 


2 


അജയകുമാരൻ , ബി . 


മകൻ 


57 


3 


പുഷ്പലത 


മകൾ 


55 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 10 ) 


( 12 ) 


നമ്പർ ബി5-13611 / 2020 . 


2020 ഡിസംബർ 29 . 


നമ്പർ ബി5-13681 2020 . 


2020 ഡിസംബർ 29 . 


സംബ ന്ധ മായ 


നെടു മ ങ്ങാട് താ ലൂ ക്കിൽ പാലോട് വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേന്ദ്രൻ എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് 

വസ് തു 
ആ വ ശ്യ ങ്ങൾക്കും മറ്റെ ല്ലാ വിധ ആവ ശ്യ ങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റിനായി പച്ച പി . ഒ . , ഓട്ടു പാലം , 
കണ്ണനുണ്ണി വിലാസത്തിൽ അരുൺ പ്രസാദ് , എസ് . എൽ . 
ബോധിപ്പിച്ച അപേക്ഷ പാലോട് വില്ലേജാഫീസർ മുഖാന്തിരം 

വിചാ രണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2020 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 


നെടു മ ങ്ങാട് താലൂക്കിൽ തൊളിക്കോട് വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേഷ് കുമാർ , ബി . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് ആക്സിഡന്റ് പ്ലെയിം 
ലഭിക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റിനായി മുതി യൻ കാവ് , ശോഭ മന്ദി ര ത്തിൽ 
കണ്ണൻ , എസ് . ബോധിപ്പിച്ച അപേക്ഷ തൊളി കോട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
8-5-2019 - ൽ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാ 
ശികളായി താഴെ പറ യു ന്ന വർ മാത മേയു ള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


അവ കാ ശ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ഹേമലത സുരേന്ദ്രൻ 


ഭാര്യ 


50 


1 


ശോഭനകുമാരി , ഡി . 


ഭാര്യ 


52 


2 


അരുൺ പ്രസാദ് , എസ് . എൽ . 


മകൻ 


27 


2 


രമ്യ , എസ് . എസ് . 


മകൾ 


20 


3 


അജിത്ത് , എസ് . എൽ . 


22 


3 


കണ്ണൻ , എസ് . 


മകൻ 


19 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


50 


27th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


3287 


( 13 ) 


( 15 ) 


നമ്പർ ബി5-130872020 . 


20 


ഡിസംബർ 29 . 


നമ്പർ ബി5-13794 2020 . 


2020 ഡിസംബർ 29 . 


വസ് തു 


സംബ ന്ധ മായ 


അവ കാശ 


പി . ഒ . , 


നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലയ്ക്കൽ വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ അപ്പുക്കുട്ടൻ എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് എൽ . എ . സി . സംബ ന്ധ മായ 
ആ വ ശ്യ ങ്ങൾക്കും മറ്റെ ല്ലാ വിധ ആവ ശ്യ ങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റിനായി പുതു ക്കു ള ങ്ങര പി . ഒ . , 
മഞ്ചം മൂല , ദീപാ ഭവനിൽ , ദീപു , എ . എൽ . ബോധിപ്പിച്ച 
അപേക്ഷ ഊഴ മ ല യ് ക്കൽ വില്ലേ ജാഫീ സർ മുഖാ ന്തിരം 

വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ രണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ച തിൽ ടിയാൻ 9-1-2018 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നടു മ ങ്ങാട് താലൂക്കിൽ കര കുളം വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബി . രാജു എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് 
ആവ ശ്യ ങ്ങൾക്കും മറ്റെ ല്ലാ വിധ ആവ ശ്യ ങ്ങൾക്കുമായി 

സർട്ടിഫിക്കറ്റിനായി ക ര കുളം 
ചെക്കാ ല മുകൾ , എ . എച്ച് . ഡി . പി . കോളനിയിൽ 
വിനോദ് രാജ് , ആർ . എസ് . ബോധിപ്പിച്ച അപേക്ഷ കരകുളം 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
21-6-2020 - ൽ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാ 
ശികളായി താഴെ പറ യു ന്ന വർ മാത്ര മേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


അവ കാ ശ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


ദീപ , എ . എൽ . 


മകൾ 


36 


1 


ജലജ , എസ് . ആർ . 


മകൾ 


41 


2 


ദീപു , എ . എൽ . 


മകൻ 


35 


2 


വിനോദ് രാജ് , ആർ . എസ് . 


മകൻ 


40 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 14 ) 


( 16 ) 


നമ്പർ ബി5-13581 2020 . 


2020 ഡിസംബർ 29 . 


നമ്പർ ബി5-13848 2020 . 


2020 ഡിസംബർ 29 . 


വില്ലേ ജിൽ 


തക്ക S 


അവ കാശ 


പി . ഒ . , 


നെടു മ ങ്ങാട് താലൂക്കിൽ അഞ്ചു വിക്കര 
താമ സിച്ചുവരവെ അന്തരിച്ചുപോയ ജഗദമ്മ എന്നവരുടെ 
അനന്തരാവകാശികൾക്ക് വിവിധ ആവ ശ്യ ങ്ങൾക്കു വേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റിനായി കളത്തുകാൽ കാക്കൊള്ളി വീട്ടിൽ 
സനൽ കുമാർ , ജെ . ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര , 
വിളപ്പിൽ , കര കുളം വില്ലേ ജാഫീസർമാർ മു ഖാ ന്തിരം 

നടത്തി വന്ന റിപ്പോർട്ടും മ രണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 14-12-2013 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നടു മ ങ്ങാട് താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ യൂസഫ് കുഞ്ഞ് , എ . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധമായ 
ആവ ശ്യ ങ്ങൾക്കും മറ്റെ ല്ലാ വിധ ആവ ശ്യ ങ്ങൾക്കുമായി 

സർട്ടിഫിക്കറ്റിനായി കുതിര കുളം 
ഷഫീക്ക് മ ൻ സിലിൽ ഷഫീക്ക് , വ . ബോധിപ്പിച്ച 
അപേക്ഷ തേക്കട വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 11-9-2020 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറ യു ന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


അവ കാ ശ വിചാ രണ 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 


പേര് 


നമ്പർ 


പരേതനുമായുള്ള 


വയസ് 


ബം 


നമ്പർ 


ബന്ധം 


1 


ഒാമന 


മകൾ 


51 


1 


ജലീലാ ബീവി , എസ് . 


ഭാര്യ 


60 


2 


ഉഷാകുമാരി 


48 


2 


ഷഫീക്ക് , വൈ . 


മകൻ 


35 


3 


സനൽ കുമാർ 


മകൻ 


44 


3 


ഷഹ്നാ ബീവി 


മകൾ 


34 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


51 


3288 


KERALA GAZETTE 


[ PART III 


( 17 ) 


( 19 ) 


നമ്പർ ബി5-136412020 . 


2020 ഡിസംബർ 29 . 


നമ്പർ ബി5-13846 2020 . 


2020 ഡിസംബർ 29 . 


സംബ ന്ധ മായ 


നെടു മ ങ്ങാട് താ ലൂ ക്കിൽ ക ര കുളം 

വില്ലേ ജിൽ 
താമ സിച്ചു വരവെ അന്തരിച്ചുപോയ എസ് . പരമേശ്വരൻ 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് സർവ്വീസ് പെൻഷൻ 
ആവ ശ്യ ങ്ങൾ ക്കും 

മറ്റെ ല്ലാ വിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി പാണൻവിള , 
ഇടശ്ശേ രിമുറി യിൽ പുത്തൻ വി ള , കാർത്തിക ഭവ നിൽ 
കെ . ലീല 

ബോധിപ്പിച്ച അപേക്ഷ ക ര കുളം , പന്തളം 
വില്ലേജാഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും 

സർട്ടി ഫി ക്ക റ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 7-11-2019 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നടു മ ങ്ങാട് താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ എം . കൃഷ്ണൻ നായർ 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ 
ആവശ്യങ്ങൾക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റിനായി മിതൃ മ്മ ല , ഇലങ്കം , ശീനിലയത്തിൽ 
സന്തോഷ് , കെ . എസ് . ബോധിപ്പിച്ച അപേക്ഷ കല്ലറ , കുമ്മിൾ 
വില്ലേ ജാഫീസർമാർ മുഖാന്തിരം അവ കാശ വിചാ രണ 
നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 26-8-2020 - ൽ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


മ രണ 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബം 


1 


ലീല , കെ . 


ഭാര്യ 


67 


1 


ശാന്തമ്മ , ബി . 


ഭാര്യ 


74 


2 


ജലോട്ട് , എൽ . പി . 


മകൻ 


45 


2 


സന്തോഷ് , കെ . എസ് . 


മകൻ 


45 


3 


സുപ്രിയ , എൽ . പി . 


മകൾ 


39 


3 


രശ്മി , കെ . എസ് . 


മകൾ 


43 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 18 ) 


നമ്പർ ബി5-13805 2020 . 


2020 ഡിസംബർ 29 . 


( 20 ) 


നമ്പർ ബി5-13390 2020 . 


2020 ഡിസംബർ 29 . 


നെടു മ ങ്ങാട് 

താ ലൂ ക്കിൽ പാലോട് വില്ലേ ജിൽ 
താമ സിച്ചുവരവെ അന്തരിച്ചുപോയ ശോഭന എന്ന വരുടെ 
അനന്ത രാ വ കാ ശി കൾ ക്ക് 


വസ് തു 


സംബ ന്ധ മായ 


നെടു മ ങ്ങാട് താ ലൂ ക്കിൽ അഞ്ചു വിക്കര വില്ലേ ജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രഭാകരൻ നായർ , കെ . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് ബാങ്ക് സംബന്ധമായ 
ആ വ ശ്യ ങ്ങൾക്കും മ ല്ലാ വിധ ആ വ ശ്യ ങ്ങൾക്കു മാ യി 
അവകാശ സർട്ടിഫിക്കറ്റിനായി മഞ്ച് പി . ഒ . , കള ത്ത റ , 
കൽക്കു ഴി , പുലി യൂർ വീട്ടിൽ എൽ . ലീല ബോധിപ്പിച്ച 
അപേക്ഷ അരുവിക്കര , വെള്ള നാട് വില്ലേജാഫീസർമാർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-3-2020 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


ആവ ശ്യ ങ്ങൾക്കും മറ്റെ ല്ലാ വിധ ആവ ശ്യ ങ്ങൾക്കു മായി 
അവകാശ സർട്ടിഫിക്കറ്റിനായി മീൻമുട്ടി പി . ഒ . , തോട്ടുമുക്ക് , 
നാഞ്ചിക്കു ന്ന് , നന്ദ ന ഭവ നിൽ മിനിമോൾ ബോധിപ്പിച്ച 
അപേക്ഷ പാലോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 7-6 - 2018 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ലീല , എൽ . 


ഭാര്യ 


76 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


2 


ഗിരിജ കുമാരി , എൽ . 


മകൾ 


58 


നമ്പർ 


ബന്ധം 


3 


പത്മാവതി അമ്മ , എൽ . 


54 


1 


മിനിമോൾ 


മകൾ 


36 


4 


ഉഷാകുമാരി , എൽ . 


53 


2 


ഷിനി 


35 


5 


ശീജ , എൽ . 


50 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


52 


27th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


3289 


( 21 ) 


Chirayinkeezhu Taluk 


നമ്പർ ബി5-2934 / 2021 . 


2021 ഫെബ്രുവരി 26 . 


പരസ്യം 


( 1 ) 


നമ്പർ ബി4-1628212020 . 


2020 ഡിസംബർ 29 . 


നെടു മ ങ്ങാട് 

താ ലൂ ക്കിൽ പാ ങ്ങോട് വില്ലേ ജിൽ 
താമ സിച്ചു വര വെ അന്ത രിച്ചുപോയ ചന്ദ്രൻ പിള്ള , സി . 
എന്ന യാ ളു ടെ അനന്ത രാ വ കാ ശി കൾ ക്ക് ബാങ്കിൽ 
ഹാജരാക്കുന്ന തിനും മറ്റെല്ലാ വിധ ആവശ്യങ്ങൾക്കു മായി 
അവകാശ സർട്ടിഫിക്കറ്റിനായി ഭരതന്നൂർ പി . ഒ . , വിനീത് , 
ഹൗസിൽ വിനീത് , സി . ബോധിപ്പിച്ച അപേക്ഷ പാങ്ങോട് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
4 - 8 - 2020 -ൽ മ ര ണ പ്പെട്ട തായും പരേത 

തന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയു ന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


ചിറ യിൻകീഴ് താലൂക്കിൽ കീഴാറ്റിങ്ങൽ വില്ലേജിൽ 
കൈലാസമന്ദിരം വീട്ടിൽ കൈലാസ് , എ . ആർ . , 5-10-2020 -ാം 
തീയതി മ ര ണ പ്പെ ട്ടു വെന്നും പ്രേ തന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ മാതാവ് രമ്യ , ആർ . യു . സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ കീഴാറ്റിങ്ങൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാ രണ നട ത്തി വരുത്തിയ റിക്കാർഡുകളും മ ര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ കൈലാസ് , എ . ആർ . 
5-10-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശിയുണ്ടെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ബേബി അമ്മ , പി . 


ഭാര്യ 


59 


2 


ലേഖ , ബി . 


മകൾ 


36 


പേര് 


പരേതനുമായുള്ള വയസ് 


3 


വിനീത് , സി . 


മകൻ 


33 


ബന്ധം 


രമ്യ , ആർ . യു . 


മാതാവ് 


32 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അവ കാശ 


( 22 ) 


ആ ക യാൽ 

മേൽ പറഞ്ഞ വർ പേരിൽ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
( പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താ ണ് . 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി4-16869 2020 . 


2021 ജനുവരി 1 . 


നമ്പർ ബി5-13992 / 2020 . 

2021 ഫെബ്രുവരി 23 . 
നെടു മ ങ്ങാട് താ ലൂ ക്കിൽ നെല്ലനാട് വില്ലേജിൽ 
താമ സിച്ചു വ ര വ അ ന്ത രിച്ചു പോയ ആർ . ഉഷാ ദേവി 
എന്നവരുടെ അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധമായ 
ആവ ശ്യ ത്തിനും മറ്റെല്ലാ വിധ ആവ ശ്യ ങ്ങൾക്കും വേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുകുന്നം , പൂവണത്തുംമൂട് , 
( പിയാഗീതത്തിൽ പ്രകാശ് ബോധിപ്പിച്ച അപേക്ഷ നെല്ലനാട് , 
കല്ലറ , കടയ്ക്കൽ , കോലിയക്കോട് , വാമനപുരം , വെളിയം 
വില്ലേജാഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 
6-10 -2019 - ൽ മരണപ്പെട്ട തായും പരേതയുടെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു . 


ചിറ യിൻ കീഴ് താലൂ ക്കിൽ മുദാ ഓ ൽ വില്ലേ ജിൽ 
ഊളൻ കുന്നിൽ വീട്ടിൽ സാവിത്രി 10-12-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവ ശ്യ ങ്ങൾക്ക് ഹാ ജ രാക്കു ന്ന തി നു വേണ്ടി ടിയാളുടെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
മകൻ വിനോദ് , ഡി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ മുദാക്കൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ 

റിക്കാർഡുകളും മ ര ണ സർട്ടിഫിക്കറ്റും 
പരി ശോ ധിച്ച തിൽ സാവി സതി , 10 - 12 - 2019-00 തീയ തി 
മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെ പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഒാമന 


സഹോദരി 


69 


2 


പ്രകാശ് 


സഹോദരൻ 


63 


ക്രമ 


പേര് 


പരേതയുമായുള്ള വയസ് 


3 


ജയപദ് 


സഹോദരി 


59 


നമ്പർ 


ബന്ധം 


4 


ഇന്ദിരാദേവി 


56 


>> 


1 


മകൻ 


വിനോദ് , ഡി . 


46 


5 


ബേബി ഗിരിജ 


53 


6 


സോണി കുമാരി 


49 


2 


മനോജ് , ഡി . 


42 


> 


>> 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ മേൽപ്പറഞ്ഞ 1-0 2 -ാം കക്ഷികൾ പേരിൽ 
അവ കാശ സാക്ഷ്യ പത്രം നൽകുന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
നെടുമങ്ങാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No. 17 / 2021 / DTP ( CLR ) . 


53 


